Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV ( N )/634/ 2012 -14 


GOVERN 


ക 


ാർ. . 


രള സർക്കി 
WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 


3 


) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 നവംബർ 25 
25th November 2014 

1190 വൃശ്ചികം 9 
9th Vrischikam 1190 


നമ്പർ 


Vol . III 


) 


No . 


Thiruvananthapuram , 

Tuesday 


1936 അഗഹായനം 4 
4th Agrahayana 1936 


PART III 


Stores Purchase 


Health & Family Welfare Department 

ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എ1- 449 / 2014( 3). 

2014 ഒക്ടോബർ 23 . 
കോഴിക്കോട് ആരോഗ്യ കുടുംബ ക്ഷേമ പരിശീലന 
കേന്ദ ത്തിൽ ഒരു 5 കെ . വി . യു . പി . എസും അ നു ബന്ധ 
ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനായി താഴെ പറയുന്ന 
നിബ ന്ധ ന കൾക്ക് വിധേ യ മാ യി മുദ്രവച്ച ടെണ്ട റു കൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൂടാതെ പര സ്യ മായ ലേലവും 
ഉണ്ടായിരിക്കുന്നതാണ്. 

അടങ്കൽ തുക - 1,15,000. 
1. 5 കെ . വി . യു . പി .എസും അനുബന്ധ ഉപകരണങ്ങളും 

സ്വന്തം ചെല വിൽ സ്ഥാപ ന ത്തിൽ എത്തിച്ച് ഫിറ്റ് 
ചെയ്ത് നല്കേണ്ടതാണ്. 


പിരിവുകൾ എന്ന ശീർഷകത്തിലും ട്രഷറിയിൽ അടച്ച് 
ചെലാൻ രസീ തിയും ടെണ്ടർ ഫോറ ത്തിനുള്ള 
അപേക്ഷയും ഹാജരാക്കുന്നവർക്ക് ടെണ്ടർ ഫോറങ്ങൾ 

നൽകുന്നതാണ്. 
3. ടെണ്ടർ ഫോറത്തിന്റെ വില അസ്സലിന് 400 + വിൽപ്പന 

നികുതി, പകർപ്പിന് 200 + വിൽപ്പന നികുതി ആകുന്നു . 
- ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 10, 000 - ന്റെ 
കോഴിക്കോട് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് സ്ഥാപന 
മേധാ വി യായ പിൻ സി പ്പാ ളിന്റെ പേരിൽ എടുത്ത് 
ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ ഫോറവും നിരതദ്രവ്യവും 
സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
അനുവദിക്കുകയുള്ളു. 
- ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം 

1, 00, 000 ( ഒരു ലക്ഷം രൂപ) - ൽ കുറയാത്ത അസ്സൽ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ 
ബന്ധപ്പെട്ട തഹശീൽദാരിൽനിന്നും 1- 1- 2014 - ന് ശേഷം 
ലഭിച്ചത് കുടിക്കട സർട്ടിഫിക്കറ്റിനോടൊപ്പം ഹാജരാക്കേണ്ട 
താ ണ് . ഇവ ഹാജരാക്കാ ത്ത വർക്ക് ടെണ്ടർ ഫോറം 
യാതൊരു കാരണവശാലും നൽകുന്നതല്ല . 


2. ടെണ്ടർ ഫോറത്തിന്റെ വില “ 210 വൈദ്യ സഹായവും 

പൊതുജനാരോഗ്യവും - 80 ജനറൽ 800 മറ്റു വരവുകൾ 88 
പല വക എന്ന ശീർഷകത്തിലും വിൽപ്പന നികുതി 
“0046 - 102 സംസ്ഥാന വിൽപ്പന നികുതി- 01 നികുതി 


6. ടെണ്ടർ ഫോറം 8 - 12 - 2014 മുതൽ 12 - 12 - 2014 , 3 മണിവരെ 

പ്രവൃത്തി ദിവസങ്ങളിൽ സ്ഥാപനത്തിലെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 
7. പൂർണ്ണ രൂപത്തിലുള്ള ടെണ്ടർ ഫോറം 8 - 1 - 2015 - ന് 

വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കുന്നതും 9- 1- 2015 - ന് 
12 മണിക്ക് ലേലം നടത്തുകയും അതിനുശേഷം ടെണ്ടറുകൾ 
ടെണ്ടറുകാരുടെയോ, അവരുടെ അംഗീകൃത പ്രതിനിധിക 
ളുടെയോ മുൻപാകെ തുറന്ന് പരിശോധിക്കുകയും ലേല 
തുക യോ ടെണ്ടർ തുകയോ ഇതിൽ ഏതാണ് 
കുറവെങ്കിൽ അത് താൽകാലികമായി സ്ഥിരപ്പെടുത്തുന്നതു 
മായിരിക്കും. അന്തിമ തീരുമാനം ബന്ധപ്പെട്ട ടെക്നിക്കൽ 
കമ്മിറ്റിയുടെയും മേലധികാരിയുടെയും അംഗീകാരത്തിന് 

വിധേയമായി പുറപ്പെടുവിക്കുന്നതുമായിരിക്കും. 
8. 8 - 1-2015 - ന് 5 മണിക്കു ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 

യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
9 . ടെണ്ടർ ഫോറത്തിൽ വ്യക്തമായി ആരോഗ്യ കുടുംബ 

ക്ഷേമ പരിശീലന കേന്ദ്രത്തിലേക്ക് നല്കുന്ന 5 കെ . വി . 
യു . പി .എസും അനുബന്ധ ഉപകരണങ്ങളുടെയും പൂർണ്ണ 
വിവരങ്ങളും വിലയും എഴുതിയിരിക്കണം. വിതരണം 
ചെയ്യേണ്ട ഉപകരണങ്ങളുടെ സ്പെസിഫിക്കേഷൻ ടെണ്ടർ 

ഫോറം വില്ക്കുന്ന അവസരത്തിൽ നല്കുന്നതാണ്. 
10 . ടെണ്ടർ അടക്കം ചെയ്ത കവറിന് പുറത്ത് ആരോഗ്യ 

കുടുംബ ക്ഷേമ പരിശീലന കേന്ദ്രത്തിൽ 5 കെ . വി . 
യു . പി .എസും അനുബന്ധ ഉപകരണങ്ങളും വിതരണം 
ചെയ്യു ന്ന തി നായുള്ള ടെണ്ടർ എ1/ 449 / 14 ( 3 ) തീയതി 
23- 10- 2014 എന്നും ടെണ്ടർ നല്കുന്ന വ്യക്തിയുടെ പേരും 
അഡ്രസ്സും കവറിന്റെ ഇടത് ഭാഗത്ത് താഴെ എഴുതി 

സമർപ്പിക്കേണ്ടതാണ്. 
11. ടെണ്ടറിനോടൊപ്പം പ്രാഥമിക ഉടമ്പടിയായി 100 - ന്റെ (നൂറ് 
രൂപ മാത്രം) മുദ്ര പ ത ത്തിൽ താഴെ പറയുന്ന 
നിബന്ധന എഴുതി ചേർക്കേണ്ടതാണ്. “ കോഴിക്കോട് 
ആരോഗ്യ കുടുംബ ക്ഷേമ പരിശീലന കേന്ദ്ര ത്തിൽ 
5 കെ . വി . യു . പി .എസ്. - അനുബന്ധ ഉപകരണങ്ങളും 
വിതരണം ചെയ്യാനുള്ള ടെണ്ടർ/ ലേലം എന്റെ പേർക്ക് 
സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ പ്രിൻസിപ്പാൾ നിശ്ചയിക്കുന്ന 
എല്ലാ നിബ ന്ധ ന കളും അംഗീ ക രി ക്കു ന്ന താ ണ് . 
ഉപക ര ണ ങ്ങൾക്ക് കേടുപാടുകൾ വന്ന് സർക്കാരിന് 
നഷ്ടം സംഭവിച്ചാൽ ആയത് നികത്തു ന്ന തി നുള്ള 
ഉത്തര വാദിത്വം ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. വീഴ്ച 
വരുത്തുന്നപക്ഷംഎന്റെയോഎന്റെ കുടുംബത്തിന്റെയോ 
സ്ഥാവരജങ്കമ സ്വത്തുക്കളിൽ നിന്നും നഷ്ടം വസൂലാക്കാൻ 

എനിക്ക് സമ്മതമാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു . 
12 . ടെണ്ടറിൽ പറയുന്ന നിരക്കിന് 31- 3 - 2015 വരെ പ്രാബല്യ 

മുണ്ടായിരിക്കുന്നതാണ്. 
13. കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ / ലേലം മാറ്റി 

വെയ്ക്കാനും ദുർബ ല പ്പെ ടു ത്താനും ഉള്ള പൂർണ്ണ 

അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
14 . ടെണ്ടർ ഉറപ്പിച്ചു കൊ ണ്ടുള്ളഉത്ത രവ് കിട്ടി യാൽ 
10 ദിവ സ ത്തി നകം ഉപക ര ണ ങ്ങൾ സ്ഥാപ ന ത്തിൽ 
കൊണ്ട്വന്ന് യഥാസ്ഥലത്ത് ഫിറ്റ് ചെയ്ത് അനുഭവ 
യോഗ്യമാക്കേണ്ടതാണ്. 


ആരോഗ്യ കുടുംബക്ഷേമ 
പരിശീലന കേന്ദ്രം, കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


